കൊറോണ ഒട്ട്‌ ബ്രേക്ക്‌- മാനസികാരോഗ്യ മാര്‍ഗ്ഗനിര്‍ദേശങ്ങള്‍ 


MENTAL HEALTH PROGRAMME 


ഐസൊലേഷനില്‍ കഴിയുന്നവര്‍ 


1. ഐസൊലേഷനില്‍ ആണെങ്കില്‍ പോലും കഴിയുന്നത്ര നിങ്ങളുടെ ദിനചര്യകള്‍ 
പാലിക്കുവാന്‍ ശ്രമിക്കുക. മറ്റുള്ളവരുമായി നേരിട്ട്‌ ഇടപഴകുന്നതിന്‌ നിങ്ങള്‍ക്ക്‌ 
വിലക്കുണ്ടെങ്കിലും, സാമൂഹിക മാധ്യമങ്ങള്‍, വീഡിയോ കോളുകള്‍, ഫോണ്‍ 
വഴിയുള്ള സംഭാഷണം എന്നിവയിലൂടെ നിങ്ങള്‍ക്ക്‌ പ്രിയപ്പെട്ടവരുമായുള്ള ബന്ധം 
നിലനിര്‍ത്താം. 


2. സമ്മര്‍ദം അനുഭവപ്പെടുന്ന സമയങ്ങളില്‍, നിങ്ങള്‍ ആസ്വദിക്കുന്നതും, ആശ്വാസം 
നല്‍കുന്നതുമായ പ്രവര്‍ത്തികളില്‍ ഏര്‍പ്പെടാന്‍ ശ്രമിക്കുക. ശാരീരിക വ്യായാമം 
എല്ലാ ദിവസവും ചെയ്യുക. എന്നും കൃത്യസമയത്ത്‌ ഉറങ്ങാന്‍ ശ്രദ്ധിക്കുക. 
ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക. ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ 
വ്യക്തിപരമായി എടുക്കാതെ, കാര്യങ്ങളെ അതിന്റെ സമഗ്രമായ അര്‍ത്ഥത്തില്‍ 
മനസിലാക്കാന്‍ ശ്രമിക്കുക. ധോ 19 ബാധിക്കപ്പെട്ടവര്‍ക്ക്‌ വേണ്ടി, ലോകം 
മുഴുവനുമുള്ള പൊതുജനാരോഗ്യ സംവിധാനങ്ങളും വിദഗ്ധരും അഹോരാത്രം 
പരിശ്രമിക്കുകയാണ്‌. 


3. ന 19 നെ കുറിച്ചുള്ള വാര്‍ത്തകള്‍, നിരന്തരമായി കേള്‍ക്കുന്നത്‌ കൂടുതല്‍ 
ആശങ്ക ഉണ്ടാക്കാന്‍ മാത്രമേ ഉപകരിക്കുകയുള്ളു. സര്‍ക്കാര്‍ വെബ്സൈറ്റുകള്‍, 
ലിങ്കുകള്‍ എന്നിവയില്‍ നിന്നോ ആരോഗ്യപ്രവര്‍ത്തകരില്‍ നിന്നോ കൃത്യമായ 
ഇടവേളകളില്‍ വിവരങ്ങള്‍ അറിയുക. 


Mental Health Programme 


» 

൭ 
© ih 
os ea 
ഷ്‌ 
Z 7 





ആരോഗ്യകേരളം 


